Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. 02 . mmid 
KL /TV (N )/ 12 / 12 - 14 


COVERNM 


co 


93. nuo 


99 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No . 


18th September 2012 
2012 omejomio 18 
27th Bhadra 1934 
1934 solbo 27 


15 


beijo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Industries Department 


CLAIM NOTICE 


No . JCI/Liq /5522/11. 

17th July 2012. 
[Issued under Rule 69 (2) of the rules framed under 
the Co -operative Societies Act 1969 ( Act of 1969)] 


PROCEEDINGS 
OF THE REGISTRAR & GENERAL MANAGER , DISTRICT 

INDUSTRIES CENTRE, PALAKKAD 
Present: T. K . MOHANACHANDRAN 

(1) 
No. V2 -5263/04 . 

19th July 2012. 


Whereas the affairs of the Changanasserry Taluk 
Pattikajathi Printing & Book Binding Industrial 
Co-operative Society Ltd . No. S. IND (K ) 207, Pathanadu 
has been ordered to be wound up and the undersigned 
has been appointed as the Liquidator as per Proceedings 
No . C3-5522/ 11, dated 20 - 1- 2012 of the General Manager 
( in charge), District Industries Centre, Kottayam . Notice is 
hereby given that all claims against the society shall be 
preferred to undersigned in person or through the 
authorised agent within two months from the date of 
publication of this notice . 


Read : - 1. Enquiry report dt. 21-6 -2011 of the SCI 

(HL ), TIO , Chittur under Section 65 of 

KCS Act 1969. 
2 . Lr. No. HL /C1/ 8695 /04 dt. 22- 7 -2011 of 

Director of Handloom & Textiles , 

Trivandrum . 

3 . Section 71 of KCS Act 1969. 
The working of the Gandhiji Smaraka Weavers 
Co -operative Society is in a stand still for the last few 
years. The Senior Co -operative Inspector (HL), Taluk 
Industries Office, Chittur vide reference read as 1st above 
has reported after conducting Section 65 enquiry that 
there is no scope for revival of the society and 
recommended for the final winding up of the affairs of 


District Industries Centre , 

(Sd .) 
Kottayam . 

Liquidator 
( Junior Co -operative Inspector). 


18th SEPT. 2012) 


INDUSTRIES DEPARTMENT 


18 


the society. The Director of Handloom and Textiles, 
Trivandrum has also informed that taken urgent steps in 
the final winding up of the society vide letter read as 2nd 
above. Hence the order. 


സംഘം അഞ്ച് വർഷത്തിലധികമായി പ്രവർത്തനരഹിതമാണ്. 
സംഘത്തിന്റെ പ്രവർത്തനംമുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 
- ഭാര വാ ഹികൾക്ക് താൽപര്യമില്ലാ ത്ത തി നാ ലും , സംഘം 
പുനരുദ്ധരിക്കുന്നതിന് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെയും 
അടി സ്ഥാ ന ത്തിൽ കേരള സഹ ക രണ സംഘം നിയമം 
അനുസരിച്ച് സംഘം നിർത്തൽ ചെയ്യുന്നതിനുള്ള നടപടികൾ 
പരാമർശം ( 1) പ്രകാരം ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ 
( വ്യവസായം), കോഴിക്കോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. 


ORDER 


ഉത്തരവ് 


In the circumstances stated above, and in exercise 
of the powers conferred upon me under Section 71 (1 ) of 
KCS Act, 1969 . I do hereby order for winding up of the 
affairs of the Gandhiji Smaraka Handloom Weavers 
Co - operative Society Ltd . No . 3409 , Chittur. 
Sri K . Chandran , Senior Co -operative Inspector (HL ), 
Taluk Industries Office , Chittur is appointed as the 
Liquidator of the society for the purpose . The Senior 
Co- operative Inspector (HL ) , Chittur will take charge of 
the Liquidator of the society forthwith and shall complete 
the liquidation work within one year from the date of 
this order. 


മേൽ പരാമർശിച്ച സാഹചര്യത്തിൽ 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 71 - ൽ ഒന്ന് പ്രകാരം 
എന്നിൽ നിക്ഷിപ്ത മാ യി രിക്കുന്ന അധികാര പ്രകാരം 
ഉപയോഗിച്ച് പുഞ്ചിരി വനിതാ സഹകരണ സംഘം ലിമിറ്റഡ് 
നമ്പർ എസ്. ഇൻഡ്. ( ഡി ) 320 , എര ഞ്ഞിപ്പാലം എന്ന 
സംഘത്തിന്റെ സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം ജൂനിയർ സഹകരണ 
ഇൻസ്പെക്ടർ ( വ്യവസായം) കോഴിക്കോടിനെ ലിക്വിഡേറ്ററായി 
ഇതിനാൽ നിയമിച്ച് ഉത്തരവാകുന്നു . 

ലിക്വിഡേഷൻ ഉത്തരവ് ലഭിച്ചയുടൻ ലിക്വിഡേറ്റർ സംഘം 
അഡ്മിനിസ്ട്രേറ്ററിൽനിന്നും ചാർജ്ജ്എടുക്കേണ്ടതും പ്രസ്തുത 
വിവരം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. കൂടാതെ 1969- ലെ 
കേരള സഹകരണ സംഘം നിയമം ചട്ടം 69 പ്രകാരം തുടർ 
നടപടികൾ സ്വീകരിച്ച് സമയപരിധിക്കുള്ളിൽ ലിക്വിഡേഷൻ 
പ്രവൃത്തികൾ പൂർത്തിയാക്കേണ്ടതുമാണ്. 
ജില്ലാ വ്യവസായ കേന്ദ്രം, 

- ( ഒപ്പ്) 
കോഴിക്കോട്. 

ജനറൽ മാനേജർ. 


No. V1 -27 -90 /04. 

1st August 2012 . 
Read :41. Enquiry report of SCI ( Inds.) TIO , Chittur 

under Section 65 of KCS Act 1969. 

2. Section 11 (1) of KCS Act 1969. 
- The society was registered on 5 - 1 - 1994. The nature 
of activity of the society is the manufacturing of 
readymade garments . The Enquiry Officer has 
recommended for the winding up of the society as the 
members are not interested in the affairs of the society . 
Hence the order. 


ക്ലെയിം നോട്ടീസ് 
| [Issued under Rule 69 ( 2 ) of the Kerala Co - operative 

Societies Act Rule 1969] 


ORDER 


In the circumstances above, and in exercise 
of powers conferred upon me under Section 71 ( 1) of 
KCS Act, 1969. I hereby order for the winding up of the 
affairs of the captioned society and Senior Co -operative 
Inspector (Inds.), Taluk Industries Office , Chittur is 
appointed as Liquidator of the society . The Liquidator 
will take charge of the assets and registers of the society 
forthwith . He shall complete the liquidation work within 
one year from the date of this order . 


District Industries Centre, 
Palakkad. 


(Sd.) 
General Manager. 


നമ്പർ LIQ / C3/4214/2010 . 

| 2012 ജൂ ൺ 19. 
- കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് താലൂക്കിൽ 
എരഞ്ഞിപ്പാലം ആസ്ഥാനമാക്കി ക്ലിപ്ത ബാദ്ധ്യതയോടുകൂടി 
15 - 4 - 1996 - ൽ കേരള സഹകരണ സംഘം ആക്ട് പ്രകാരം 
രജിസ്റ്റർ ചെയ്ത S .IND ( D ) 320 -ാം നമ്പർ പുഞ്ചിരി വനിത 
വ്യവസായ സഹകരണ സംഘംഎന്ന സഹകരണ സംഘത്തിന്റെ 
പ്രവർത്തനം 1969 - ലെ കേരള സഹകരണ ചട്ടം 71 (2 ) ( ബി ) 
പ്രകാരം കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ 13 - 12 - 2011- ലെ സി3/ 4214/ 2010 -ാം നമ്പർ ഉത്തരവ് 
അനു സരിച്ച് അവസാനിപ്പിക്കുകയും കോഴിക്കോട് ജില്ലാ 
വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 13 - 12 - 2011 - ലെ 
സി3 / 4214 / 2010 -ാം നമ്പർ ഉത്ത ര വു ( പകാരം എന്നെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരിക്കുന്നു . 

- ടി ഉത്തരവ് പ്രകാരം സംഘ ത്തിന്റെ ഇട പാ ടു കൾ 
അവസാനിപ്പിച്ച് സംഘം നിർത്തൽചെയ്യുവാൻ പോകുന്നതിനാൽ 
ടി സംഘത്തിൽനിന്നും വല്ല മുതലും കിട്ടാൻ അവകാശപ്പെട്ടവർ 
ആ വക അവകാശങ്ങളെപ്പറ്റി രേഖാമൂലം ഈ നോട്ടീസ് പരസ്യ 
പ്പെടുത്തുന്ന തീയതി മുതൽ രണ്ടുമാസത്തിനകം ലിക്വിഡേറ്ററെ 
ബോധിപ്പിക്കേണ്ടതാണെന്ന് ഇതിനാൽ ഏവരേയും അറിയിച്ചു 
കൊള്ളുന്നു . 

( ഒപ്പ്) 
ജില്ലാ വ്യവസായ കേന്ദ്രം, 

ലിക്വിഡേറ്റർ 
കോഴിക്കോട്. 

(ജൂനിയർ കോ -ഓപ്പറേറ്റീവ് 

ഇൻസ്പെക്ടർ). 


കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രം 
- ജനറൽ മാനേജരുടെ നടപടിക്രമം 

ഹാജർ : എം . വി . യോഹന്നാൻ. 
നമ്പർ സി3 - 4244 / 2010. 

2011 ഡിസംബർ 13 . 
പരാമർശം: - ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ ( വ്യവസായം) 

- കോഴിക്കോടിന്റെ 17 / 112011 / 11 - ലെ കത്ത്. 
- പുഞ്ചിരി വനിതാ സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ 
എസ്. ഇൻഡ്( ഡി ) 320 , എരഞ്ഞിപ്പാലം എന്ന സംഘം 15 - 4- 1996- ൽ 
രജിസ്റ്റർ ചെയ്യുകയും പ്രവർത്തനമാരംഭിക്കുകയും ചെയ്തു . 


